GOVERNMENT 
OFKERALA 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/634/ 2018-20 


ക 


സം 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ജൂലൈ 7 

7th July 2020 
1195 മിഥുനം 23 
23rd Mithunam 1195 


നമ്പർ 


27 


Vol . IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 16 
16th Ashadha 1942 


PART 


III 


Education Department 


നോട്ടിഫിക്കേഷൻ 


( 2 ) 


(1) 


നമ്പർ സി 4/ 1552/ 2020 / സി.റ്റി.ഇ . 


2020 മാർച്ച് 18. 


നമ്പർ ഡി 3 15402020 . 


2020 മാർച്ച് 16 . 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1995ജൂലൈമാസത്തിൽ 


നടത്തിയ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയിൽ 37870 എന്ന 
രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ ശ്രീ . ഹെൻടി, പി. എസ്. 
എന്ന ആൾക്ക് നൽകിയ എഫ്.സി.ഐ. (ഫുഡ് പ്രൊഡക്ഷൻ) 


ആൾ ക്ക് 


ഡിപ്ലോമ 


സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ 


സാങ്കേ തിക പരീക്ഷാ കൺട്രോളർ 1993 ഏ പിൽ 
മാസത്തിൽ നടത്തിയ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമ 
പരീക്ഷയിൽ ശ്രീനാരായണ പോളിടെക്നിക് കൊല്ലം- ൽ നിന്നും 
15592 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ ശ്രീ . റോയ്, ജെ . 
എന്ന നൽകിയ 

സർട്ടിഫിക്കറ്റ് 
നഷ്ടപ്പെട്ടുപോ യി രി ക്കുന്നു . മേൽപറഞ്ഞ സർട്ടിഫിക്കറ്റ് 
ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരു വ ന ന്ത പു രം -40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 


സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 


കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന വിലാസത്തിൽ അയച്ചു 


തരുവാൻ താല്പര്യപ്പെടുന്നു . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 


പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 


അറിയിക്കേണ്ടതാണ്. 


മാസത്തിനകം 


രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


Gaz . No. 27 / 2020 /DTP ( Education ). 


313 


30 


KERALA GAZETTE 


[ PART III 


( 3 ) 


നമ്പർ സി 4/ 1578/ 2020/സി.റ്റി.ഇ . 


2020 മാർച്ച് 18. 


ക . 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1995 ജൂലൈമാസത്തിൽ 
നടത്തിയ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയിൽ 37899 എന്ന 
രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ ശ്രീ . ഷിബു , കെ . 
എന്ന ആൾക്ക് നൽകിയ എഫ്.സി.ഐ. (ഫുഡ് പാഡക്ഷൻ) 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടി യിട്ടു ണ്ടെ ങ്കിൽ അ ത് സാങ്കേതിക 
പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം 

രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ കൺട്രോളറുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ജോയിന്റ് കൺട്രോളർ. 


314 


